Kerala Gazette No. 15 dated 14th April 2015 . 
PART I 


Section iii 


GOVERN 


രള സർക്ക 
NMENT OF 


ം കാൽ 


KERALA 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - സി) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 11534 / ലെഗ്. സി2 / 2014/ നിയമം. 


2015 ജനുവരി 1. 
തിരുവനന്തപുരം, - 1190 ധനു 17 / 

1936 പൌഷം 11. 


കേരള സംസ്ഥാന നിയമസഭയുടെ താഴെപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറി വി ലേ ക്കായി ഇതിനാൽ പ്രസിദ്ധ പ്പെടു ത്തു ന്നു . നിയമ സഭ പാസ്സാക്കിയ 
പ്രകാരമുള്ള ബില്ലിന് 2014 ഡിസംബർ 31 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


സി. രമണി, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


G . 13/ 2015 /DTP. 


23 


2015- ലെ 3 -ാം ആക്റ്റ് 
2014 - ലെ കേരള കടകളും വാണിജ്യസ്ഥാപനങ്ങളും 

( ഭേദഗതി) ആക്റ്റ് 


1960 - ലെ കേരള കടകളും വാണിജ്യസ്ഥാപനങ്ങളും 
ആക്റ്റ് വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 

ഒരു 
ആക്റ്റ് 


പീഠിക . – 1960 - ലെ കേരള കടകളും വാണിജ്യസ്ഥാപനങ്ങളും ആക്റ്റ് താഴെ 
കാണുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 
-- ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിയഞ്ചാം സംവൽസരത്തിൽ താഴെപ്പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : 
-- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - ( 1) ഈ ആക്റ്റിന് 2014 - ലെ കേരള കടകളും 
വാണിജ്യസ്ഥാപനങ്ങളും ( ഭേദഗതി) ആക്റ്റ് എന്ന പേര് പറയാം. 

(2 ) ഈ ആക്റ്റിലെ 2 മുതൽ 4 വരെ വകുപ്പുകളും 5 -ാം വകുപ്പിന്റെ (1) 
മുതൽ (3 ) വരെ ഖണ്ഡങ്ങളും 6 -ാം വകുപ്പിന്റെ ( 1) -ാം ഖണ്ഡവും 2014 ആഗസ്റ്റ് 
29 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ട തും 5 -ാം വകുപ്പിന്റെ 
( 4 ) -ാം ഖണ്ഡവും 6 -ാം വകുപ്പിന്റെ ( 2 ) -ാം ഖണ്ഡവും ഉടൻ പ്രാബല്യത്തിൽ 
വരുന്നതുമാണ്. 


-- 2 . 2 -ാം വകുപ്പിന്റെ ഭേദ ഗതി. - 1960 - ലെ കേരള കട കളും വാണി ജ്യ 
സ്ഥാപനങ്ങളും ആക്ടിന്റെ (1960 - ലെ 34), ( ഇതിനുശേഷം പ്രധാന ആക്റ്റ് എന്നാണ് 
പരാമർശിക്കപ്പെടുക), 2 -ാം വകുപ്പിൽ, 

- (1) ( 1) -ാം ഖണ്ഡത്തിനുശേഷം താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത്: 


“( 13 ) “ വലിയ സ്ഥാപനം എന്നാൽ ഇരു പതോ അതിൽ കൂടുതലോ 
തൊഴിലാളികളെ ജോലിക്കായി നിയോഗിക്കുന്ന കടയോ വാണിജ്യ സ്ഥാപനമോ 
എന്നർത്ഥമാകുന്നു ”. 

( 2) (8 ) -ാം ഖണ്ഡത്തിനുപകരം താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത്: 

- “(8 ) “ സ്ഥാപനം എന്നാൽ ഒരു ചെറിയ സ്ഥാപനമോ ഒരു ഇടത്തരം 
സ്ഥാപ നമോ ഒരു വലിയ സ്ഥാപനമോ ആകാവുന്ന ഒരു കടയോ വാണിജ്യ 
സ്ഥാപനമോ എന്നർത്ഥമാകുന്നു ; 


24 


( 3 ) ( 10 ) -ാം ഖണ്ഡത്തിനുശേഷം താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത്: 


""( 10 എ ) “ ഇടത്തരം സ്ഥാപനം എന്നാൽ ആറോ അതിൽ കൂടുതലോ 
എന്നാൽ ഇരു പ തിൽ കുറ യാ തെ യുള്ള തൊഴി ലാ ളി കളെ ജോലി ക്കാ യി 
നിയോഗിക്കുന്ന ഒരു കടയോ വാണിജ്യ സ്ഥാപനമോ എന്നർത്ഥമാകുന്നു ; ” 


( 4) (15 ) -ാം ഖണ്ഡത്തിനുശേഷം താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത്: 

“( 15എ ) “ ചെറിയ സ്ഥാപനം” എന്നാൽ യാതൊരു തൊഴിലാളിയെയും 
ജോലിക്കായി നിയോഗിക്കാത്തതോ അഞ്ചിൽ കൂടുതൽ അല്ലാത്ത തൊഴിലാളികളെ 
ജോലിക്കായി നിയോഗിക്കുന്നതോ ആയ ഒരു കടയോ വാണിജ്യ സ്ഥാപനമോ 
എന്നർത്ഥമാകുന്നുണ്ട് ; 


3. 1ബി എന്ന അദ്ധ്യായം ചേർക്കൽ. - പധാന ആക്റ്റിലെ 1എ എന്ന 
അദ്ധ്യായത്തിനുശേഷം താഴെപ്പറയുന്ന അദ്ധ്യായം ചേർക്കേണ്ടതാണ്, അതായത്: 


“ അദ്ധ്യായം 1 ബി 


തൊഴിലാളികളെ ജോലിക്ക് ഏർപ്പെടുത്തുന്നതിനുള്ള ഉപാധികൾ 


5 ഡി . നിയമന ഉത്തരവ് നൽകൽ. - ഒരു ഇടത്തരം സ്ഥാപനത്തിലെയോ 
ഒരു വലിയ സ്ഥാപനത്തിലെയോ ഓരോ തൊഴിലുടമയും, നിർണ്ണയിക്കപ്പെടാവുന്ന 
രീതിയിൽ ഒരു നിയമന ഉത്തരവ് അയാളുടെ തൊഴിലാളികൾക്ക് നിയമന സമയത്ത് 
നൽകേണ്ടതാണ്. 


- 5 ഇ . വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റോ പ്രവൃത്തിപരിചയ സർട്ടിഫിക്കറ്റോ 
കൈവശംവയ്ക്കുന്നതിനുള്ള വിലക്ക്. -ഏതെങ്കിലും സ്ഥാപനത്തിന്റെ തൊഴിലുടമ , 
ഒരു തൊഴി ലാ ളി യിൽനിന്നും ലഭിക്കുന്ന യാതൊരു വിദ്യാഭ്യാസ 
സർട്ടിഫിക്കറ്റിന്റെയോ പ്രവൃത്തിപരിചയ സർട്ടിഫിക്കറ്റിന്റെയോ അസ്സൽ നിയമനത്തിന്റെ 
സമയത്തോ തൊഴിലിൽ തുടരുന്ന സമയത്തോ തടഞ്ഞുവയ്ക്കുവാൻ പാടുള്ളതല്ല. 


5 എഫ്. സേവന സർട്ടിഫിക്കറ്റ് നൽകൽ. - ഓരോ തൊഴിലു ട മ യും 
തൊഴിലാളി രാജിവയ്ക്കുന്ന സമയത്തോ നീക്കം ചെയ്യപ്പെടുമ്പോഴോ പെൻഷൻ പറ്റി 
പിരിയുമ്പോഴോ മറ്റൊരു ജോലിക്ക് അപേക്ഷിക്കുമ്പോഴോ, നിർണ്ണയിക്കപ്പെടാവുന്ന 
രീതിയിൽ, അയാൾ ജോലിക്ക് ഏർപ്പെടുത്തുന്ന തൊഴിലാളിക്ക് സേവന സർട്ടിഫിക്കറ്റ് 
നൽകേണ്ടതാണ്. 


- 4. 21എ എന്ന വകുപ്പ് ചേർക്കൽ.- പ്രധാന ആക്ടിലെ VI -ാം അദ്ധ്യായത്തിൽ 
21-ാം വകുപ്പിനുശേഷം താഴെപ്പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 


25 


“21എ ഹോസ്റ്റൽ സൗകര്യങ്ങൾ. - ഒരു വലിയ സ്ഥാപനത്തിൽ അമ്പതിൽ 
കൂടുതൽ തൊഴിലാളികളെ ജോലിക്കായി നിയോഗിക്കുന്ന ഓരോ തൊഴിലുടമയും 
അങ്ങനെയുള്ള തൊഴിലാളികൾക്ക് നിർണ്ണയിക്കപ്പെടാവുന്ന അങ്ങനെയുള്ള രീതിയിൽ 
ഹോസ്റ്റൽ സൗകര്യങ്ങൾ നൽകേണ്ടതാണ്. 

- 5. 29 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്റ്റിലെ അദ്ധ്യായം VIII- ലെ 29 -ാം 
വകുപ്പിൽ - 

(1) (1) -ാം ഉപവകുപ്പിൽ, 
- (i) ( എ ) ഖണ്ഡത്തിൽ, - 

- ( എ ) “ ഇരുന്നൂറ്റി അൻപതു രൂപ ” എന്ന വാക്കുകൾക്ക് പകരം 
“അയ്യായിരം രൂപ ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

- ( ബി ) “പത്ത് രൂപ എന്ന വാക്കുകൾക്ക് പകരം “ ഇരു ന്നൂറ്റി 
അൻപത് രൂപ ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

- ( ii ) " ബി ഖണ്ഡ ത്തിൽ “പത്ത് രൂപ ” എന്ന വാക്കു കൾക്ക് പകരം 
“ഇരുന്നൂറ്റി അൻപത് രൂപ ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

(2) (1എ ) ഉപവകുപ്പിൽ, 

( എ ) “6 എന്ന അക്കത്തിനു മുൻപായി, “5ഡി, 50 , 5എഫ് എന്നീ 
അക്കങ്ങളും അക്ഷരങ്ങളും ചേർക്കേണ്ടതാണ്: 

( ബി ) "21 എന്ന അക്കത്തിനുശേഷം “21എ ’ എന്ന അക്കവും അക്ഷര 
വും ചേർക്കേണ്ടതാണ്; 


( സി ) “ ഇരുന്നൂറ്റി അൻപതു രൂപ ” എന്ന വാക്കുകൾക്ക് പകരം “ അയ്യാ 
യിരം രൂപ ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

( ഡി ) “അഞ്ഞൂറു രൂപ ” എന്ന വാക്കുകൾക്ക് പകരം “ പതിനായിരം 
രൂപ ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 


| ( 3 ) (2 ) -ാം ഉപവകുപ്പിൽ “അൻപതു രൂപ ” എന്ന വാക്കുകൾക്ക് പകരം 
“രണ്ടായിരത്തി അഞ്ഞൂറു രൂപ ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

( 4) (4) -ാം ഉപവകുപ്പിൽ “രണ്ടാം ക്ലാസ് മജിസ്ട്രേറ്റ് എന്ന വാക്കുകൾക്ക് 
പകരം “ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 
- 6. 34 -ാം വകുപ്പിന്റെ ഭേദഗതി. - 34 -ാം വകുപ്പിൽ - 

(1) (2) -ാം ഉപവകുപ്പിൽ “ആരോഗ്യം ” എന്ന വാക്കിനുശേഷം “ആരോഗ്യ 
പരിപാലനവും ശുചീകരണവും എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


26 


( 2) ( 3) -ാം ഉപവകുപ്പിൽ “അൻപതു രൂപ ” എന്ന വാക്കുകൾക്ക് പകരം 
“അയ്യായിരം രൂപ ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


- 7 . റദ്ദാക്കലും ഒഴിവാ ക്ക ലും . - ( 1) 2014- ലെ കേരള കടകളും വാണിജ്യ 
സ്ഥാ പ ന ങ്ങളും ( ഭ ദ ഗ തി ) ഓർ ഡി നൻ സ് ( 2014 - ലെ 20 ) ഇതി നാൽ 
റദ്ദാക്കിയിരിക്കുന്നു . 

( 2 ) അങ്ങ നെ റദ്ദാക്കി യി രു ന്നാ ൽ തന്നെയും, പ്രസ്തുത ഓർഡിനൻസ് 
പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്ടിൻ കീഴിൽ ചെയ്ത ഏതെങ്കിലും 
കാര്യമോ എടു ത്ത ഏതെങ്കിലും നട പടിയോ ഈ ആക്റ്റ് പ്രകാരം ഭേദഗതി 
ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻകീഴിൽ ചെയ്ത തായോ എടു ത്ത തായോ 
കരുതപ്പെടേണ്ടതാണ്. 


( ശരിത്തർജ്ജമ ) 


എസ്. ഗിരിജാദേവി, 
അഡീഷണൽ നിയമ സെക്രട്ടറി. 


27 


